O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


വാല്യം 10 


നമ്പർ 


51 


Vol . X 


No. 


Part I -Section ( iv ) 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


1 


നിയമ ( ഇ ) വകുപ്പ് 


വിജ്ഞാപനം 


സ.ഉ. ( അച്ചടിച്ചത് ) നമ്പർ 11,2014 നിയമം . 


തിരുവനന്തപുരം 


2014 നവംബർ 25 
1190 വൃശ്ചികം 9 


എസ് . ആർ . ഒ . നമ്പർ 739 / 2014. - 1909 - ലെ ആനന്ദ് വിവാഹ ആക്ടിലെ ( 1909 - ലെ 7 -ാം കേന്ദ 
ആക്ട് ) 6 -ാം വകുപ്പ് ( 1 ) -ാം ഉപവകുപ്പുപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് , കേരള 
സർക്കാർ , ആനന്ദ് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഇനിപ്പറയുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു , 
അതായത് : 


ചട്ടങ്ങൾ 


1. ചൂരൂക്ക പേരും ( പാരം ഭവും .- ( 1 ) ഈ ചട്ട ങ്ങൾക്ക് 2014 -ലെ കേരള ആനന്ദ് വിവാഹ 
രജിസ്ട്രേഷൻ ചട്ടങ്ങൾ എന്ന് പേര് പറയാം . 


( 2 ) ഇവ ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ് . 


2 . 


നിർവചനങ്ങൾ . 


ഈ ചട്ടങ്ങളിൽ , സന്ദർഭം മറ്റുവിധത്തിൽ ആവശ്യപ്പെടാത്തപക്ഷം , 


( എ ) “ ആക്ട് ' ' എന്നാൽ 1909 - ലെ ആനന്ദ് വിവാഹ ആക്റ്റ് ( 1909 - ലെ 7 -ാം കേന്ദ്ര ആക്ട് ) 
എന്നർത്ഥമാകുന്നു ; 


' ആനന്ദ് കരജ് 


( ബി ) " ആനന്ദ് വിവാഹം ' ' എന്നാൽ ആക്ടിൻകീഴിൽ നടത്തിയിട്ടുള്ള 
എന്ന് പൊതുവെ അറിയപ്പെടുന്ന ആനന്ദ് വിവാഹം എന്നർത്ഥമാകുന്നു ; 


( സി ) “ ജില്ലാ രജി സാർ ' ' എന്നാൽ ഒരു ജില്ല യായി 3 -ാം ചട്ട ത്തിൻ കീഴിൽ 
അധികാരപ്പെടുത്തിയ ജില്ലാ രജിസ്ട്രാർ എന്നർത്ഥമാകുന്നു ; 


t 


s 


( ഡി ) 


“ ഫാറം ' ' എന്നാൽ ഈ ചട്ടങ്ങളോടൊപ്പം അനുബന്ധമാക്കിയിട്ടുള്ള ഫാറം എന്നർത്ഥ 


മാകുന്നു ; 


( ഇ ) ' രജിസ്റ്റർ ' ' എന്നാൽ വിവാഹ രജിസ്ട്രാർ സൂക്ഷിക്കുന്ന ആനന്ദ് വിവാഹങ്ങളുടെ ഒരു 
രജിസ്റ്റർ എന്നർത്ഥമാകുന്നു ; 


( എഫ് ) " രജിസ്ട്രാർ ' ' എന്നാൽ 3 -ാം ചട്ട ത്തിൻകീഴിൽ അധികാരപ്പെടുത്തിയ വിവാഹ 
രജിസ്ട്രാർ എന്നർത്ഥമാകുന്നു ; 


3 . 


വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി അധികാരപ്പെടുത്തൽ - സംസ്ഥാനത്തിനകത്ത് നടന്ന 
ആനന്ദ് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആവശ്യത്തിലേക്കായി , സംസ്ഥാന സർക്കാരിന് , ഗസറ്റ് 
വിജ്ഞാപനം മുഖേന സംസ്ഥാന സർക്കാരിന്റെയോ തദ്ദേശാധികാരസ്ഥാനത്തിന്റെയോ ഒരു ആഫീസറെ , 


( എ ) വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ജില്ലയ്ക്കായി , ഒരു ജില്ലാ രജിസ്ട്രാർ ആയും ; 


( ബി ) വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രദേശങ്ങൾക്കായി , ഒരു വിവാഹ രജിസ്ട്രാർ 
ആയും , അധികാരപ്പെടുത്താവുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I -Section ( iv ) 


4 . 


അധികാരിത . - ഏത് രജിസ്ട്രാറുടെ അധികാരിതയിലാണോ ആനന്ദ് വിവാഹം നടന്നത് , ആ 
രജിസ്ട്രാറുടെ മുമ്പാകെ അത്തരം വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് . 


5 . 


വിവാഹ രജിസ്റ്ററിന്റെ സൂക്ഷിപ്പ് .-- രജിസ്ട്രാർ , ഫാറം I- ൽ ആനന്ദ് വിവാഹങ്ങളുടെ രജിസ്റ്റർ 
സൂക്ഷിക്കേണ്ടതാണ് . 


6 . 


രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടിക്രമം .- ( 1 ) ആനന്ദ് വിവാഹത്തിലേർപ്പെട്ട കക്ഷികൾ 
ഫാറം II- ൽ ഒരു മെമ്മോറാണ്ടം ഡ്യൂപ്ലിക്കേറ്റ് സഹിതം തയ്യാറാക്കേണ്ടതും അത് , വിവാഹം നടന്നുവെന്ന് 
രജിസ്ട്രാർക്ക് ബോദ്ധ്യമാകുന്നതിനുള്ള തെളിവു രേഖകൾ , രജിസ്ട്രേഷൻ ഫീസായ അൻപത് രൂപ 
എന്നിവ സഹിതം അവരുടെ വിവാഹം നടന്ന തീയതി മുതൽ മുപ്പതു ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ 
മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ് : 


എന്നാൽ , ഈ ചട്ടങ്ങൾ നിലവിൽ വരുന്നതിനുമുമ്പ് നടന്ന വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി 

മെമ്മോറാണ്ടം ഈ ചട്ട ങ്ങൾ നില വിൽ വന്ന തീയതി മുതൽ ഒരു വർഷ ത്തി നു ള്ളിൽ 
സമർപ്പിക്കാവുന്നതാണ് . 


അത്തരം 


( 2 ) വിവാഹത്തിലേർപ്പെടുന്ന ഇരുകക്ഷികളും , വിവാഹത്തിനു സാക്ഷ്യം വഹിച്ച കുറഞ്ഞത് 
മറ്റ് രണ്ട് ആളുകളും മെമ്മോറാണ്ടത്തിൽ ഒപ്പു വയ്ക്കേണ്ടതാണ് . 


( 3 ) ( 1 ) -ാം ഉപചട്ടത്തിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ വിവാഹം രജിസ്റ്റർ ചെയ്തി 
ട്ടില്ലാത്ത വിവാഹത്തിലേർപ്പെട്ട കക്ഷികൾക്ക് , II-ാം നമ്പർ ഫാറത്തിലുള്ള മെമ്മോറാണ്ടവും III-ാം നമ്പർ 
ഫാറത്തിലുള്ള ഒരു പ്രഖ്യാപനവും വിവാഹം നടന്നുവെന്ന് രജിസ്ട്രാർക്ക് ബോദ്ധ്യമാകുന്നതിന് തെളിവു 
രേഖകൾ , രജിസ്ട്രേഷൻ ഫീസായ ഇരുന്നൂറ് രൂപ എന്നിവ സഹിതം രജിസ്ട്രാർക്ക് സമർപ്പിച്ചുകൊണ്ട് 
വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് : 


എന്നാൽ , അത്തരം പ്രഖ്യാപനം ഗസറ്റഡ് ഓഫീസറോ പാർലമെന്റംഗമോ നിയമസഭാംഗമോ തദ്ദേശ 
സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗമോ നോട്ടറിയോ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് . 


7 . 


പരിശോധനയും വിവാഹങ്ങളുടെ രജിസ്ട്രേഷനും .- ( 1 ) 6 -ാം ചട്ടത്തിന്റെ ഉപചട്ടം ( 1 ) -ൻ 
കീഴിലോ ഉപചട്ടം ( 3 ) -ൻ കീഴിലോ സ്വീകരിച്ചിട്ടുള്ള മെമ്മോറാണ്ടത്തിന്റെയും രേഖകളുടെയും 
പരിശോധനയിലും സൂക്ഷ്മപരിശോധനയിലും , വിവാഹം നടന്നിട്ടുണ്ടെന്ന് രജിസ്ട്രാർക്ക് ബോദ്ധ്യപ്പെടുന്ന 
പക്ഷം , അദ്ദേഹത്തിന് രജിസ്റ്ററിൽ വിവാഹത്തിന്റെ വിശദവിവരങ്ങൾ ചേർക്കാവുന്നതും ഫാറം- IV- ൽ 
ആനന്ദ് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാവുന്നതുമാണ് . 


( 2 ) രജിസ്ട്രാർക്ക് , 


ചട ങ്ങി ന നു സ ത മായി 


( എ ) കക്ഷികൾ തമ്മിലുള്ള വിവാഹം ആനന്ദ് വിവാ ഹ 
നടന്നിട്ടില്ലെന്നോ ; 


( ബി ) കക്ഷികളുടെയോ വിവാഹം നടന്നത് സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷികളുടെയോ വ്യക്തി 
വിവരങ്ങൾ ഉറപ്പായിട്ടില്ലെന്നോ ; 

( സി ) അദ്ദേഹത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ കക്ഷികളുടെ വൈവാഹിക സ്ഥിതി 
തെളിയിക്കുന്നില്ലെന്നോ ; 


ബോദ്ധ്യപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഇല്ലാത്തപക്ഷം , കക്ഷികളുടെയും സാക്ഷികളുടെയും വ്യക്തി 
വിവരങ്ങൾ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിനോ അദ്ദേഹത്തിന്റെ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള വിവരങ്ങളു 
ടെയോ രേഖകളുടെയോ കൃത്യത സ്ഥിരീകരിക്കുന്നതിനോ അദ്ദേഹത്തിന് യുക്തമെന്നു കരുതുന്ന കൂടുതൽ 
വിവരങ്ങളും രേഖകളും ഹാജരാക്കുന്നതിന് മെമ്മോറാണ്ടം ലഭിച്ച തീയതി മുതൽ മുപ്പതു ദിവസത്തിനകം 
അദ്ദേഹത്തിന് കക്ഷികളെ വിളിച്ചുവരുത്താവുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


3 


8 . 


ആനന്ദ് വിവാഹ രജിസ്ട്രേഷൻ നിരസിക്കൽ ചട്ടം 7 - ലെ ഉപചട്ടം ( 2 ) -ൻ കീഴിൽ രജിസ്ട്രാർ 
നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിന് വിവാഹത്തിലെ കക്ഷികൾ വീഴ്ച വരുത്തുന്നപക്ഷം , 
രജി സ്മാർക്ക് കാരണ ങ്ങൾ ലിഖിതമായി രേഖപ്പെടുത്തിക്കൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യു ന്നത് 
നിരസിക്കാവുന്നതാണ് . 


9 . 


രജിസ്റ്ററിലെ ഉൾക്കൂറിപ്പുകളിലെ തിരൂത്തൽ .- ( 1 ) വിവാഹത്തിലെ ഏതെങ്കിലും കക്ഷിയുടെ 
അപേക്ഷയിൻമേൽ , രജിസ്റ്ററിൽ നടത്തിയിട്ടുള്ള ഉൾക്കുറിപ്പിലോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലോ പേര് , 
വയസ്സ് അല്ലെങ്കിൽ വിവാഹത്തീയതി എന്നിവയെ സംബന്ധിച്ച് അച്ചടിപ്പിശകോ കൈത്തെറ്റോ ഉണ്ടെന്ന് 
ബോദ്ധ്യപ്പെടുന്നപക്ഷം , ജില്ലാ രജിസ്ട്രാറുടെ മുൻകൂർ അനുമതിയോടെ രജിസ്ട്രാർക്ക് ഉചിതമായ 
തിരുത്തലുകൾ വരുത്താവുന്നതും അത്തരം ഓരോ തിരുത്തലിനും അദ്ദേഹം ഒപ്പുവയ്ക്കേണ്ടതുമാണ് . 


10 . 


അപ്പീൽ .- ( 1 ) രജിസ്ട്രാറുടെ തീരുമാനത്തിൽ സങ്കടമുള്ള ഏതൊരാൾക്കും അങ്ങനെയുള്ള 
തീരുമാനം അറിയിച്ച തീയതി മുതൽ മൂന്നു മാസത്തിനുള്ളിൽ ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ അപ്പീൽ 
ഫയൽ ചെയ്യാവുന്നതാണ് : 


എന്നാൽ , നിശ്ചിത കാലയളവിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാതിരിക്കു ന്നതിന് മതിയായ 
കാരണമുണ്ടെന്ന് ജില്ലാ രജിസാറെ അപ്പീൽവാദി ബോദ്ധ്യപ്പെടുത്തുന്നപക്ഷം , ലിഖിതമായി കാരണങ്ങൾ 
രേപ്പെടുത്തിക്കൊണ്ട് ജില്ലാ രജിസ്ട്രാർക്ക് അത്തരം അപ്പീൽ ഫയൽ ചെയ്യുവാനുള്ള കാലതാമസം 
മാപ്പാക്കാവുന്നതാണ് . 


( 2 ) ബന്ധപ്പെട്ട കക്ഷികൾക്ക് പറയുവാനുള്ളത് പറയുവാൻ അവസരം നൽകിയശേഷം , 
ജില്ലാ രജിസ്ട്രാർ , പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അപ്പീൽ തീർപ്പാക്കേണ്ടതാണ് . 


11 . 


മെമ്മോറാണ്ടം ഫയൽ ചെയ്യുന്നത് .- ( 1 ) രജിസാർ , ഒരു മാസം ലഭിച്ച മെമ്മോറാണ്ടത്തിന്റെ 
ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് എല്ലാ തൊട്ടടുത്ത മാസവും 10 -ാം തീയതിയ്ക്കു മുൻപായി ജില്ലാ രജിസ്ട്രാർക്ക് 
അയച്ചുകൊടുക്കേണ്ടതാണ് . 


( 2 ) രജിസ്ട്രാർ സ്വീകരിച്ചിട്ടുള്ള അസ്സൽ മെമ്മോറാണ്ടവും ജില്ലാ രജിസ്ട്രാർക്ക് അയച്ചു 
കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പുകളും സ്ഥിരംരേഖകളായി സൂക്ഷിക്കേണ്ടതാണ് . 


( 3 ) രജിസ്ട്രാർ , ചട്ടം 9- നുകീഴിൽ നടത്തിയിട്ടുള്ള തിരുത്തലുകളുടെ വിവരണങ്ങൾ , 
തിരുത്തലിന്റെ തീയതി അതിന്റെ ഒരു പകർപ്പ് എന്നിവ സഹിതം രജിസ്ട്രാർക്ക് അയച്ചു കൊടു 
ക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I -Section ( iv ) 


ഫാറം- I 


[ ചട്ടം 5 കാണുക ) 


ആനന്ദ് വിവാഹ രജിസ്റ്റർ 


1. വിവാഹത്തീയതി : 


2. വിവാഹ സ്ഥലം 


: 


പ്രദേശത്തിന്റെ 

പേര് 


വില്ലേജ് 


താലൂക്ക് 


ആഡിറ്റോറിയം , 

ഹാൾ 
മുതലായവ 
വ്യക്തമാക്കുക 


ജില്ല 


ഭർത്താവിന്റെ ഒപ്പ് 


ഭാര്യയുടെ ഒപ്പ് 


ഭർത്താവിന്റെ ഭാര്യയുടെ 
ഫോട്ടോ 

ഫോട്ടോ 
പതിക്കേണ്ടതാണ് | പതിക്കേണ്ടതാണ് 


3. വിവാഹത്തിലേർപ്പെട്ട കക്ഷികളുടെ വിശദവിവരം ( വിവാഹത്തീയതിയിൽ ) 


വിശദവിവരം 


ഭർത്താവ് 


ഭാര്യ 


( എ ) 


പൂർണ്ണമായ പേര് 


( ബി ) 


ദേശീയത 


( സി ) 


വയസ്സും ജനനത്തീയതിയും 
( മതിയായ തെളിവ് ഹാജരാക്കേണ്ടതാണ് ) 


( ഡി ) 


സ്ഥിര മേൽവിലാസം 


( 2 ) 


ഇ 


ഇപ്പോഴത്തെ മേൽവിലാസം 


* ( എഫ് ) മുമ്പ് വിവാഹിതനാണോ 

അല്ലയോ എന്ന് 
വിവാഹിതൻ 
അവിവാഹിതൻ 
വിഭാര്യൻ 
വിധവ 
വിവാഹബന്ധം 
വേർപെടുത്തിയ ആൾ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


5 


( ജി ) 


ഏതെങ്കിലും ജീവിതപങ്കാളി 
ജീവിച്ചിരിപ്പുണ്ടോ ( അതെ എങ്കിൽ 
ജീവിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയുടെ 
എണ്ണം ) 


( എച്ച് ) പിതാവിന്റെ അഥവാ 

രക്ഷാകർത്താവിന്റെ പേരും ബന്ധവും 
( 1 ) വയസ്സ് 


( ii ) മേൽവിലാസം 


( ഐ ) 


മാതാവിന്റെ പേര് 


( i ) വയസ്സ് 


( ii ) മേൽവിലാസം 


* ബാധകമാകുന്നിടത്ത് ( V ) അടയാളമിടുക . 


4. വിവാഹം നടന്നതിനുള്ള സാക്ഷികൾ 


( 1 ) 


( എ ) 


പേര് 


( ബി ) മേൽവിലാസം : 


( 2 ) 


( എ ) പേര് 


: 


( ബി ) മേൽവിലാസം : 


ഓഫീസ് ആവശ്യത്തിനായുള്ള സ്ഥലം 


5. മെമ്മോറാണ്ടം ലഭിച്ച തീയതി ................ 


6. ചട്ടം 6 - നുകീഴിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവാഹം സംബന്ധിച്ച പ്രമാണങ്ങളുടെ 
തെളിവിന്റെ വിശദവിവരങ്ങൾ 


തീയതി 


: 


രജിസ്ട്രാർ 


വർഷം 


രജിസ്ട്രേഷൻ നമ്പർ 


തീയതി ......... 


രജിസ്ട്രാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part I -Section ( iv ) 


ഫാറം- II 


| ചട്ടം 6 ( 1 ) കാണുക . 


ആനന്ദ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മെമ്മോറാണ്ടം 


1. വിവാഹത്തീയതി : 


2. വിവാഹ സ്ഥലം 


: 


വില്ലേജ് 


താലൂക്ക് 


പ്രദേശത്തിന്റെ 

പേര് 


ആഡിറ്റോറിയം , 

ഹാൾ 
മുതലായവ 
വ്യക്തമാക്കുക 


ജില്ല 


3. വിവാഹത്തിലേർപ്പെട്ട കക്ഷികളുടെ വിശദവിവരം ( വിവാഹത്തീയതിയിൽ ) 


വിശദവിവരം 


ഭർത്താവ് 


ഭാര്യ 


( എ ) 


പൂർണ്ണമായ പേര് 


( ബി ) 


ദേശീയത 


( സി ) 


വയസ്സും ജനനത്തീയതിയും 
( മതിയായ തെളിവ് ഹാജരാക്കേണ്ടതാണ് ) 


( ഡി ) 


സ്ഥിര മേൽവിലാസം 


ഇപ്പോഴത്തെ മേൽവിലാസം 


* ( എഫ് ) മുമ്പ് വിവാഹിതനാണോ 

അല്ലയോ എന്ന് 
വിവാഹിതൻ 
അവിവാഹിതൻ 
വിഭാര്യൻ 
വിധവ 


വിവാഹബന്ധം 


വേർപ്പെടുത്തിയ ആൾ 


( ജി ) 


ഏതെങ്കിലും ജീവിതപങ്കാളി 
ജീവിച്ചിരിപ്പുണ്ടോ ( അതെ എങ്കിൽ 
ജീവിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയുടെ 
എണ്ണം ) 


ഒപ്പും തീയതിയും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


7 


( എച്ച് ) പിതാവിന്റെ പേര് 

( 1 ) വയസ്സ് 


( ii ) മേൽവിലാസം 

ഒപ്പും തീയതിയും ( അദ്ദേഹം , സമ്മതമുള്ള 
ഒരു കക്ഷിയാണെങ്കിൽ 


( ഐ ) 


മാതാവിന്റെ പേര് 


( i ) വയസ്സ് 


( i ) മേൽവിലാസം 

ഒപ്പും തീയതിയും ( അവർ , സമ്മതമുള്ള 
ഒരു കക്ഷിയാണെങ്കിൽ ) 


* ബാധകമാകുന്നിടത്ത് ( V ) അടയാളമിടുക . 


4. വിവാഹം നടന്നതിനുള്ള സാക്ഷികൾ 


( 1 ) 


( എ ) പേര് 


: 


( ബി ) മേൽവിലാസം 


: 


( സി ) ഒപ്പും തീയതിയും : 


( 2 ) 


( എ ) 


പേര് 


( ബി ) മേൽവിലാസം 


( സി ) ഒപ്പും തീയതിയും : 


5. ചട്ടം 6- നുകീഴിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവാഹം സംബന്ധിച്ച പ്രമാണങ്ങളുടെ രേഖകളുടെ 
തെളിവിന്റെ വിശദവിവരങ്ങൾ 


കക്ഷികളുടെ സത്യപ്രസ്താവന 


.......... 


ഞങ്ങൾ 

മേൽപ്പറഞ്ഞ വിവരങ്ങൾ ഞങ്ങളുടെ അറിവിലും 
വിശ്വാസത്തിലും പെട്ടിടത്തോളം ശരിയാണെന്ന് ഇതിനാൽ പ്രസ്താവിക്കുന്നു 


കക്ഷികളുടെ ഒപ്പ് : 


സ്ഥലം : 


1. ഭർത്താവ് 


തീയതി : 


2. ഭാര്യ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part I -Section ( iv ) 


( ഓഫീസ് ആവശ്യത്തിന് ) 


തീയതിയിൽ തപാൽ വഴി നേരിട്ട് ലഭിച്ചു 


++++++++++ 


രജിസ്ട്രാർ 


തീയതി 


രജിസ്ട്രേഷൻ നമ്പരായി 


ആനന്ദ് വിവാഹ രജിസ്റ്ററിൽ 
രജിസ്റ്റർ ചെയ്തു . 


രജിസ്ട്രാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


9 


ഫാറം- III 


[ ചട്ടം 6 ( 3 ) കാണുക ) 


സത്യപ്രസ്താവന 


ഞങ്ങൾ 

( ഭർത്താവിന്റെയും ഭാര്യയുടെയും പേര് ) 
ഞങ്ങളുടെ വിവാഹം 

( വിവാഹത്തീയതി ) 

വച്ച് ( വിവാഹസ്ഥലം ) 
നടന്നിട്ടുള്ളതാണെന്ന് ഇതിനാൽ പ്രസ്താവിക്കുന്നു . വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മെമ്മോറാണ്ടം 

നിമിത്തം ( കാരണം വിശദീകരിക്കുക ) 6 -ാം ചട്ടത്തിനു കീഴിൽപ്പറഞ്ഞിട്ടുള്ള 
കാലയളവിനുള്ളിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല . ഞങ്ങളുടെ വിവാഹം തെളിയിക്കുന്നതിനുള്ള 
പമാ ണ ങ്ങൾ മെമ്മോറാണ്ടം ( ഫാറം ) സഹിതം വിവാഹം രജിസ്റ്റർ ചെയ്യു ന്ന തിനായി ഞങ്ങൾ 
ഇതിനാൽ സമർപ്പിക്കുന്നു . 


സ്ഥലം 


: 


തീയതി : 


ഭർത്താവിന്റെ ഒപ്പ് 

ഭാര്യയുടെ ഒപ്പ് 
ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ പാർലമെന്റംഗം , നിയമസഭാംഗം / തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗം 
സാക്ഷ്യപ്പെടുത്തേണ്ട സത്യപ്രസ്താവന 


തീയതിയിൽ 


..ഉം 

.ഉം തമ്മിലുള്ള വിവാഹം 
നടന്നിട്ടുള്ളതാണെന്നും ഇക്കാര്യം എനിക്ക് നേരിട്ടറിയാവുന്നതാണെന്നും ഞാൻ 
ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു . 


ഒപ്പ് 
( സ്ഥലം , തീയതി , മുദ്ര എന്നിവ സഹിതം ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10 


KERALA GAZETTE 


Part I -Section ( iv ) 


ഫാറം- IV 


[ ചട്ടം ? കാണുക 


കേരള സർക്കാർ 


വിവാഹ സാക്ഷ്യപത്രം 


( 2014 - ലെ കേരള ആനന്ദ് വിവാഹ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെ ചട്ടം 7 പ്രകാരം നൽകുന്നത് ) 


സാക്ഷ്യപ്രതം നമ്പർ . 


തീയതി : 


താഴെപ്പറയുന്ന വിവരങ്ങൾ 

പദേശം രജിസ്ട്രാർ ഓഫീസിൽ ഫാറം- I- ൽ 
സൂക്ഷിച്ചിട്ടുള്ള ആനന്ദ് വിവാഹ രജിസ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു . 
1. വിവാഹത്തീയതി 


2. വിവാഹസ്ഥലം ( ഫാറം നമ്പർ I- ൽ ഉള്ളതുപോലെ ) : 


3. വിവാഹത്തിലേർപ്പെട്ട കക്ഷികളുടെ വിശദവിവരം 


വിശദവിവരം 


ഭർത്താവ് 


ഭാര്യ 


( 1 ) 


( 2 ) 


( 3 ) 


( എ ) പൂർണ്ണമായ പേര് 


( ബി ) ദേശീയത 


( സി ) വയസ്സും ജനനത്തീയതിയും 


( ഡി ) 


തൊഴിൽ 


( ഇ ) സ്ഥിര മേൽവിലാസം 


( എഫ് ) മാതാപിതാക്കളുടെയോ 


രക്ഷാകർത്താവിന്റെയോ പേരും ബന്ധവും 


( 1 ) പിതാവ് 


( ii ) മാതാവ് 


( iii ) രക്ഷാകർത്താവ് 


ഫോട്ടോ 


( ഫോട്ടോയിൽ ഓഫീസ് മുദ്ര പതിക്കേണ്ടതാണ് ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


11 


രജിസ്ട്രേഷൻ നമ്പർ ( വർഷം സഹിതം ) 


രജിസ്ടേഷൻ തീയതി 


രജിസ്ട്രാർ 
( പ്രദേശത്തിന്റെ പേര് ) 


എന്റെ കൈയ്യൊപ്പും മുദ്രയോടും സഹിതം 


തീയതി നൽകിയിരിക്കുന്നു . 


ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം , 


സി . പി . രാമരാജ പ്രമ പ്രസാദ് 

നിയമ സെകട്ടറി 


( ശരിത്താർജ്ജമ ) 


ബി . പ്രതാപചന്ദ്രൻ , 
അഡീഷണൽ സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാ പ ന ത്തിന്റെ ഭാഗ മാ കു ന്ന ത ല്ല , എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . ) 


1909 - ലെ ആനന്ദ് വിവാഹ ആക്റ്റ് ( 1909 - ലെ 7 -ാം കേന്ദ്ര ആക്ട് ) നടപ്പിൽ വന്നതിനു ശേഷവും 
മുമ്പും കേരള സംസ്ഥാനത്തിൽ ചടങ്ങനുസരിച്ച് നടന്നിട്ടുള്ളതായ ആനന്ദ് വിവാഹങ്ങൾ രജിസ്റ്റർ 
ചെയ്യു ന്ന തി നായി ചട്ട ങ്ങ ൾ ഉണ്ടാ ക്കു ന്ന തിന് 1909 - ലെ ആനന്ദ് വിവാഹ ആക്റ്റിന്റെ 6 ( 1 ) 
വകു പ്പ് , സംസ്ഥാന സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു . അപ്രകാരം , കേരള സംസ്ഥാനത്തിൽ 
ചട ങ്ങു ക ള നു സ രിച്ച് നടന്നിട്ടുള്ള ആനന്ദ് വിവാ ഹ ങ്ങൾ രജിസ്റ്റർ ചെയ്യു ന്ന തി നുള്ള ചട്ട ങ്ങൾ 
ഉണ്ടാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചു . 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12 


KERALA GAZETTE 


Part I -Section ( iv ) 


കേരള ഗസറ്റ് നമ്പർ 5 തീയതി 1958 ഫെബ്രുവരി 4 


പാർട്ട് I 


സെക്ഷൻ iv 


വിദ്യാഭ്യാസവും ആരോഗ്യവും വകുപ്പ് ( ആരോഗ്യം ബി ) 


നമ്പർ 15676 57 വി.ആ.വ. 


തിരുവനന്തപുരം , 1958 ജനുവരി 15 . 


1958 - ലെ കേരള പ്രത്യേക വിവാഹച്ചട്ടങ്ങൾ 


[ വകുപ്പ് 50 ] 


1954 - ലെ പ്രത്യേക വിവാഹ ആക്ടിലെ ( 1954 - ലെ 43 -ാം കേന്ദ്ര ആക്ട് ) 50 -ാം വകുപ്പ് പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് , കേരള സർക്കാർ ഇനിപ്പറയുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ടി . കൃഷ്ണൻ നായർ 

ഗവ . സെക്രട്ടറി 


ചട്ടങ്ങൾ 


1 . 


( 1 ) ഈ ചട്ടങ്ങൾക്ക് 1958 - ലെ കേരള പ്രത്യേക വിവാഹച്ചട്ടങ്ങൾ എന്ന് പേരു പറയാം . 


( 2 ) ഇവയ്ക്ക് കേരള സംസ്ഥാനത്തൊട്ടാകെ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ് . 


( 3 ) ഇവ 1958 ഫെബ്രുവരി ഒന്നാം തീയതി പ്രാബല്യത്തിൽ വരുന്നതാണ് . 


2 . 


ഈ ചട്ടങ്ങളിൽ : - 


: 


( എ ) ആക്ട് ' എന്നാൽ 1954 - ലെ പ്രത്യേക വിവാഹ ആക്ട് ( 1954 - ലെ 43 -ാം കേന്ദ്ര ആക്ട് ) 

എന്നർത്ഥമാകുന്നു . 


== 


( ബി ) 


ഫാറം ' 


എന്നാൽ ഈ ചട്ടങ്ങളിൽ അനുബന്ധിച്ചുള്ള ഒരു ഫാറം എന്നർത്ഥമാകുന്നു . 


( സി ) 


" വകുപ്പ് ” എന്നാൽ ആക്ടിലെ ഒരു വകുപ്പ് എന്നർത്ഥമാകുന്നു . 


3 . 


എല്ലാ വിവാഹ ഓഫീസറും അദ്ദേഹത്തിന്റെ പേര് , പദ വി , അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ 
സ്ഥിരമായ പ്രവർത്തിസമയം എന്നിവ ഇംഗ്ലീഷിലും ജില്ലയുടെ ഭാഷയിലോ , ഭാഷകളിലോ എഴുതേണ്ടതും 
അ ദ്ദേ ഹ ത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിട ത്തിലെ ( ശദ്ധ യാ കർഷിക്കുന്ന ഭാഗത്ത് 
പ്രദർശിപ്പിക്കേണ്ടതുമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


13 


4. ( എ ) ആക്സിൻ കീഴിലെ ഉദ്ദിഷ്ട വിവാഹത്തിന്റെ നോട്ടീസ് , വിവാഹത്തിലേർപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന 
ഇരുകക്ഷികളും ആക്റ്റിലെ രണ്ടാം പട്ടികയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഫാറത്തിൽ എഴുതി , നേരിട്ടോ , 
അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാൽ മുഖേനയോ വിവാഹ ഓഫീസർക്ക് നൽകേണ്ടതാണ് . 


( ബി ) നോട്ടീസ് നേരിട്ട് നൽകുകയാണെങ്കിൽ , അതിലേക്കായി 10 -ാം ചട്ടത്തിൽ നിർണ്ണയിച്ചിട്ടുള്ള 
ഫീസ് പണമായി വിവാഹ ഓഫീസർക്ക് നേരിട്ട് അടയ്ക്കേണ്ടതാണ് . നോട്ടീസ് രജിസ്റ്റേർഡ് തപാൽ 
മുഖന് അയ യ ക യാണെ ങ്കിൽ , ഒടു ക്കു ന്നയാളിന്റെ ചെലവിൽ മണിയോർഡർ ആയി ഫീസ് 
ഒടുക്കേണ്ടതും , പണം ഒടുക്കിയ ആളിന് പോസ്റ്റ് ഓഫീസ് നൽകിയ രസീത് നോട്ടീസിനോടൊപ്പം 
ചേർക്കേണ്ടതുമാണ് . 


( സി ) നോട്ടീസ് ലഭിച്ച യു ടൻ വിവാഹ ഓഫീസർ , അതിൽ ഒരു പ്രത്യേക കമ ന മ്പർ 
രേഖപ്പെടുത്തേണ്ടതും അത്തരം നമ്പരും , നോട്ടീസ് ലഭിച്ച തീയതിയും വിവാഹ ഓഫീസറുടെ ഒപ്പു 
മു ഖാ ന്തിരം സാക്ഷ്യ പ്പെടു ത്ത ണ്ട തു മാ ണ് . നോട്ടീസ് ആക്റ്റിന്റെ 

ആവ ശ്യ ക തയ് 
അനുസൃതമാകു ന്ന പക്ഷം , നാമ പര മായ സൂചിക ചേർത്തതും താളുകളിൽ മെഷീൻ മുഖാന്തിരം 
തുടർച്ചയായി ക്രമനമ്പർ നൽയിട്ടുള്ളതുമായ ബൗണ്ട് വാല്യത്തിലുള്ള വിവാഹ നോട്ടീസ് പുസ്തകത്തിൽ 
രേഖപ്പെടുത്തേണ്ട തു മാണ് . നോട്ടീസ് , ആക്ടിന്റെ ആവശ്യകതകൾക്ക് അനുസൃതമാകാത്ത പക്ഷം , 
കക്ഷി കൾ ഹാജ രാ ണെ ങ്കിൽ അവരെ കൊണ്ട് തെറ്റു തിരുത്തി വാങ്ങേണ്ടതും , അല്ലാത്ത പക്ഷം 
തെറ്റുതിരുത്തുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു തീയതിയ്ക്കകം തിരിച്ചയയ്ക്കുന്നതിനുമായി തപാൽ മുഖേന 
അ വർക്ക് തിരികെ നൽകേ ണ്ട തു മാ ണ് . തെറ്റു തി രു ത്തിയ ഓരോ ഇ നവും ഇരു കക്ഷി കളും 
സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് . 


( ഡി ) വിവാഹത്തിലെ കക്ഷികൾ 4 ( സി ) വകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള വയസ്സ് പൂർത്തി 
യാക്കിയതായി വിവാഹ ഓഫീസർക്ക് സ്വയം ബോദ്ധ്യപ്പെടുത്തുന്നതിലേക്കായി ജനന സർട്ടിഫിക്കറ്റോ 
അവരുടെ വയസ്സ് തെളിയിക്കുന്നതിനുചിതമായ മറ്റേതെങ്കിലും തെളിവോ ഹാജരാക്കുവാൻ ആവശ്യ 
പ്പെടാവുന്നതാണ് . 


5 . 


നോട്ടീസിന്റെ ഒരു ശരിപ്പകർപ്പ് വിവാഹ ഓഫീസറുടെ മുദ്രയും , ഒപ്പും സഹിതം അദ്ദേഹത്തിന്റെ 
ഓഫീസിലെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ് . 


6 . 


( എ ) ഉദ്ദിഷ്ട വിവാഹം നടത്തുന്നതിനുള്ള ഒരു ആക്ഷേപം 10 -ാം ചട്ടത്തിൽ അക്കാര്യത്തിനായി 
നിർണ്ണയിച്ചിട്ടുള്ള ഫീസ് സഹിതം ലഭിക്കുകയും വിവാഹ ഓഫീസറാൽ രേഖപ്പെടു ത്തു കയും 
ചെയ്യുന്നിടത്ത് , 4 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യവസ്ഥകളുടെ ലംഘനത്തിനെ 
ആധാ ര മാ ക്കി യല്ല ആ ആക്ഷേപം എന്ന കാര ണ ത്താൽ അദ്ദേഹം സംക്ഷേ പ മായി ലിഖിത മായ 
ഉത്ത ര വി നാൽ നിര സിക്കാ ത്ത പക്ഷം , അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം ആ ആക്ഷേപം 
അന്വേഷിക്കേണ്ടതാണ് . അപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ദിവസം ആക്ഷേപത്തീയതി മുതൽ മുപ്പത് ദിവസം 
കഴിയുവാൻ പാടുള്ളതല്ല . 


( ബി ) വിവാഹ ഓഫീസർ ആക്ഷേപം രേഖപ്പെടുത്തുന്ന സമയത്ത് , ആക്ഷേപകൻ അയാൾ 
ആശ യി രു ന്ന ഏതെങ്കിലും രേഖകൾ ഉണ്ടോ എന്നും അയാൾ ഏതെങ്കിലും സാക്ഷി യേയോ 
സാക്ഷി ക ളെയോ അയാളുടെ താൽപര്യാർത്ഥം വിസ്തരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും 
ചോദിച്ചറിയേണ്ടതാണ് . ആക്ഷേപകൻ അയാൾക്കുണ്ടെന്ന് അറിയിക്കുന്നപക്ഷം അന്വേഷണത്തിനായി 
നിശ്ചയിച്ചിട്ടുള്ള ദിവസം രേഖകളോ , സാക്ഷിയെയോ ഹാജരാക്കുന്നതിന് ആക്ഷേപകനോട് വിവാഹ 
ഓഫീസർ ആവശ്യപ്പെടേണ്ട താണ് . സാക്ഷികളെ ഹാജരാക്കുന്നതിനും തെളിവ് നൽകുന്നതിനും 
ഏതെങ്കിലും രേഖ ഹാജ രാ ക്കു ന്ന തിനും സമൻ സ് പുറ പ്പെ ടു വി ക്കണ മെന്ന് ആക്ഷേ പ ക ൻ 
ആഗ്രഹിക്കുന്നപക്ഷം , സാക്ഷികൾക്ക് യാത്രയ്ക്കും ഉപജീവനത്തിനുമുള്ള ന്യായമായ ചെലവും ചട്ടം 10 - ൽ 
നിർണ്ണ യിച്ചിട്ടുള്ള പ്രോസസ്സ് ഫീസും ഒടു ക്കുന്നപക്ഷം മേൽപ്പറഞ്ഞ സാക്ഷികൾക്ക് അത്തരം 
സമൻസുകൾ വിവാഹ ഓഫീസർ അയക്കേണ്ടതാണ് . രേഖകൾ ഹാജരാക്കലും സാക്ഷിവിസ്താരവും 
ആക്ഷേപത്തെ സംബന്ധിക്കുന്ന അന്വേഷണവും രേഖകൾ ഹാജരാക്കലും ഉൾപ്പെടെ വിവാഹ ഓഫീസർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14 


KERALA GAZETTE 


Part I -Section ( iv ) 


എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനം സംബന്ധിച്ച നടപടിയും , 8 -ാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള മുപ്പതു 
ദിവസക്കാലയളവിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതാണ് . നിർണ്ണയിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ രേഖകൾ 
ഹാജ രാക്കാ തി രി ക്കു ക യും വിവാഹ ഉദ്യോഗസ്ഥൻ മുമ്പാകെ സാക്ഷി കൾ ഹാജ രാ കാ തെയും 
ഇരിക്കുമ്പോൾ അത്തരം രേഖകളുടെ ഹാജരാക്കലിനോ അത്തരം സാക്ഷികളുടെ ഹാജരാകലിനോ 
കാത്തുനിൽക്കാതെ വിവാഹ ഓഫീസർ ഒരു തീരുമാനം എടുക്കേണ്ടതാണ് . 


( സി ) അന്വേഷണത്തിനായി നിശ്ചയിച്ച തീയതി , സമയം എന്നിവ സംബന്ധിച്ച് നോട്ടീസും , 
വിവാഹ ഓഫീസർ ഉദ്ദിഷ്ട വിവാഹത്തിലെ കക്ഷികൾക്ക് നൽകേണ്ടതാണ് . 


( ഡി ) ഏതെങ്കിലും കക്ഷിക്കോ സാക്ഷിക്കോ ഈ ചട്ടത്തിൻകീഴിലുള്ള നോട്ടീസോ സമൻസോ 
ഫാറം I- ലോ II- ലോ അതതു സംഗതിപോലെ , ആയിരിക്കേണ്ടതും രജിസ്റ്റേർഡ് തപാൽ മുഖേന 
അയക്കേണ്ടതുമാണ് . 


( ഇ ) വിവാഹ ഓഫീസർ , അന്വേഷണത്തിനായി നിശ്ചയിച്ചിട്ടുള്ള തീയതിയിലോ മാറ്റിവച്ച 
ഏതെങ്കിലും തീയതിയിലോ , അന്വേ ഷ ണവേളയിൽ നൽകിയ തെളിവ് , ആക്ഷേപത്തിൻമേലുള്ള 
അദ്ദേഹത്തിന്റെ തീരുമാനം അതിനുള്ള കാരണം എന്നിവ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തേണ്ടതാണ് . 


7 . 


( എ ) മറ്റു സമ്പ്രദായപ്രകാരം നടത്തിയിട്ടുള്ള ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുവേണ്ടി 
16 -ാം വകുപ്പുപ്രകാരം സമർപ്പിക്കുന്ന അപേക്ഷ , ഫാറം III- ൽ തന്നെ ആയിരിക്കേണ്ടതാണ് . 


( ബി ) അത്തരം അപേക്ഷ കക്ഷികളിലാരെങ്കിലും വിവാഹ ഓഫീസർ മുമ്പാകെ നേരിട്ട് 
സമർപ്പിക്കുകയോ രജിസ്റ്റേർഡ് തപാൽ മുഖേന അദ്ദേഹത്തിന് അയയ്ക്കുകയോ ചെയ്യേണ്ടതാണ് . 


( സി ) അപേക്ഷയിന്മേൽ ഉപചട്ടം ( എ ) -ക്കു കീഴിൽ പുറപ്പെടുവിക്കുന്ന നോട്ടീസിന്റെ ശരിപ്പകർപ്പ് 
വിവാഹ ഓഫീസർ അദ്ദേഹത്തിന്റെ സീലും ഒപ്പും സഹിതം അദ്ദേഹത്തിന്റെ ഓഫീസിനു പു റത്ത് 
ശ്രദ്ധേയമായ സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ് . വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ആക്ഷേപങ്ങൾ 
എന്തെങ്കിലുമുണ്ടെങ്കിൽ , അത് ആക്ഷേപകൻ നേരിട്ട് വാക്കാലോ ലിഖിതമായോ വിവാഹ ഓഫീസർക്ക് 
നോട്ടീസ് പ്രദർശിപ്പിക്കുന്ന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ബോധിപ്പിക്കേണ്ടതാണെന്ന് ആ 
നോട്ടീസിൽ പ്രസ്താവിക്കേണ്ടതുമാണ് . 


( ഡി ) പ്രസ്തുത കാലയളവിനുള്ളിൽ ഏതെങ്കിലും ആക്ഷേപം 10 -ാം ചട്ടത്തിൽ നിർണ്ണയിച്ചിട്ടുള്ള 
ഫീസ് സഹിതം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആയത് രേഖപ്പെടു ത്തേണ്ടതും അതു സംബന്ധിച്ച അന്വേഷണം 
കഴിയുന്നത്ര വേഗത്തിൽ ചട്ടം 6 - ൽ നിർണ്ണയിച്ചിട്ടുള്ള പ്രകാരം നടത്തേണ്ടതുമാണ് . 


8 . 


വിവാഹ ഓഫീസർക്ക് 10 -ാം ചട്ട ത്തിൽ നിർദ്ദേ ശിച്ചിട്ടുള്ള ഫീസ് ഒടുക്കുന്ന പക്ഷവും 
വിവാഹത്തിലെ ഇരു കക്ഷികളും അപേക്ഷിക്കുന്ന സമയം ന്യായമാകുന്ന പക്ഷവും അദ്ദേഹത്തിന്റെ 
ഓഫീസിന് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്തുവച്ച് ആയത് നടത്തി കൊടുക്കാവുന്നതാണ് . 


9 . 


വിവാഹ സാക്ഷ്യപ്രത പുസ്തകം നാമപരമായ സൂചിക ചേർത്തതും താളുകളിൽ മെഷീൻ 
മുഖാന്തിരം തുടർച്ചയായി ക്രമ നമ്പർ നൽകിയിട്ടുള്ളതുമായ ഒരു ബൗണ്ട് വാല്യമായിരിക്കേണ്ടതാണ് . 
അതിൽ ഓരോ കലണ്ടർ വർഷത്തിലും രേഖപ്പെടുത്തി യിട്ടുള്ള എല്ലാ വിവാഹ സാക്ഷ്യ പത്രവും 
തുടർച്ചയായി അക്കമിടേണ്ടതും , കക്ഷികൾക്ക് നൽകുന്ന ഓരോ സർട്ടിഫിക്കറ്റിന്റേയും പകർപ്പിൻമേൽ 
ഈ അ ക്കവും സാക്ഷ്യ പത രേ ഖ പ്പെടു ത്തി യിട്ടുള്ള തീയതിയും , മാസവും , വർ ഷവും 

രേ 
ഉണ്ടായിരിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


15 


10 . 


വിവാഹ ഓഫീസർ ഇനിപ്പറയുന്ന ഫീസുകൾ ചുമത്തേണ്ടതാണ് . 


രൂപ് 


പെസ 


3 


0 


( 1 ) ഉദ്ദിഷ്ട വിവാഹത്തെ സംബന്ധിച്ച ഓരോ നോട്ടീസിനും 

അല്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷയ്ക്കും 
വിവാഹത്തിൽ ഏർപ്പെടുന്ന കക്ഷികൾ നൽകേണ്ടത് . 


( i ) ആക്ഷേപം രേഖപ്പെടുത്തുന്നതിന് ( ആക്ഷേപകൻ നൽകേണ്ടത് ) 


2 


0 


0 


50 


0 


( ii ) ആക്ഷേപത്തിൻമേലുള്ള ഓരോ അന്വേഷണത്തിനും 

( ആക്ഷേപകൻ നൽകേണ്ടത് 


50 


( iv ) സാക്ഷി ഹാജരാകുന്നതിനോ തെളിവ് നൽകുന്നതിനോ രേഖ 

ഹാജരാക്കുന്നതിനോ ഉള്ള ഓരോ നോട്ടീസിനും അല്ലെങ്കിൽ 
ഓരോ സമൻസിനും ( ആക്ഷേപകൻ നൽകേണ്ടത് ) 


10 


0 


( v ) വിവാഹം നട ത്തു ന്ന തി നോ ര ജി സ്റ്റർ ചെയ്യു ന്ന തി നോ 

( വിവാഹത്തിൽ ഏർപ്പെടുന്ന കക്ഷികൾ നൽകേണ്ടത് ) 


( i ) ഒരു ഉൾക്കുറുപ്പിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിന് 
( എ ) ഒരു വിവാഹ നോട്ടീസ് പുസ്തകത്തിലെ ഒരു ആക്ഷേപവുമായി 

ബന്ധപ്പെട്ട ഒരു ഉൾക്കുറിപ്പ് ഒഴികെയുള്ളത് , അല്ലെങ്കിൽ 
( ബി ) വിവാഹ സാക്ഷ്യപ്രത പുസ്തകത്തിലുള്ളത് 

( അപേക്ഷകൻ നൽകേണ്ടത് 


2 


0 


( vii ) 


2 


0 


നോട്ടീസോ ഇതുവരെ വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്ത മറ്റേതെങ്കിലും 
നടപടികളോ അല്ലാതെയുള്ള , വിവാഹ നോട്ടീസ് ബുക്കിലെ 
ഒരു ഉൾക്കുറിപ്പിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പകർപ്പിന് 
( അപേക്ഷകൻ നൽകേണ്ടത് 


( viii ) 


15 


- 0 


വിവാഹ ഓഫീസറുടെ ഓഫീസിനു പുറത്തുള്ള ഏതെങ്കിലും 
സ്ഥലത്ത് വിവാഹം നടത്തുന്നതിന് ( v ) -ാം ഉൾക്കുറിപ്പിന്റെ 
ഫീസിനു പുറമെ ( വിവാഹത്തിൽ ഏർപ്പെടുന്ന കക്ഷികൾ 
നൽകേണ്ടത് ) . 


കുറിപ്പ് : 


വിവാഹ ഓഫീസർക്ക് ഈ ഫീസ് വിനിയോഗിക്കാവുന്നതാണ് . 
എന്നാൽ ഇതിനു പുറമെ യാതൊരു തരത്തിലുള്ള യാത്രാ 
ബത്തയ്ക്കും അവകാശവാദമുന്നയിക്കുവാൻ പാടുള്ളതല്ല . 


( ix ) 


തിരച്ചിൽ നടത്തുന്നതിന് ( അപേക്ഷകൻ നൽകേണ്ടത് ) 


( എ ) 


ഉൾക്കുറിപ്പ് നടപ്പുവർഷത്തിൽ ഉള്ളതാണെങ്കിൽ 


50 


( ബി ) 


1 


0 


ഉൾക്കുറിപ്പ് ഏതെങ്കിലും മുൻവർഷത്തെയോ 
വർഷങ്ങളിലേയോ ആണെങ്കിൽ 


( അപ്രകാരമുള്ള ഓരോ വർഷത്തിനും ) 


മുകളിൽ നിർണ്ണയിച്ചിട്ടുള്ള ഫീസ് വിവാഹ ഓഫീസർക്ക് നേരിട്ടോ മണിയോർഡറായോ 
നൽകേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16 


KERALA GAZETTE 


Part I -Section ( iv ) 


ആക്റ്റിനും ചട്ടങ്ങൾക്കും കീഴിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഫീസു കൾക്കും വിവാഹ ഓഫീസർ 
മുറ്റപകാരം ഒപ്പിട്ട ഒരു രസീതു നൽകേണ്ടതാണ് . രസീതു ബുക്കുകൾ ബയിന്റ് ചെയ്ത പുസ്തകങ്ങളാ 
യിരിക്കേണ്ടതും അവയിലോരോന്നിനും നൂറ് താളുകളോടുകൂടിയ രസീതുകളും രസീതു കുറ്റികളും 
ഉണ്ടായിരിക്കേണ്ടതും അത് തുടർച്ചയായി മെഷീനിൽ നമ്പരിട്ടിരിക്കേണ്ടതുമാണ് . 


മുകളിലെ ( viii ) -ാം ഉൾക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഫീസ് ഒഴികെ , വിവാഹ ഓഫീസർ 
കൈപ്പറ്റിയ എല്ലാ തുകകളും തദ്ദേശ ട്രഷറിയിൽ അടയ്ക്കേണ്ടതാണ് . 


10. 48 -ാം വകുപ്പിൻകീഴിൽ ജനന - മരണ - വിവാഹ രജിസ്ട്രാർ ജനറലിന് വിവാഹ ഓഫീസർമാർ 
അയക്കേണ്ട തായ വിവാഹ സാക്ഷ്യപ്രത പുസ്തകത്തിലെ ഉൾക്കുറിപ്പുകളുടെ പകർപ്പുകൾ 
ഫാറം IV- ൽ സാക്ഷ്യപ്പെടുത്തേണ്ടതും മൂന്നു മാസത്തെ ഇടവേളകളിൽ ഓരോ വർഷവും ജനുവരി , 
ഏപ്രിൽ , ജൂലൈ , ഒക്ടോബർ മാസം ഒന്നാം തീയതിയ്ക്കുശേഷം അല്ലെങ്കിൽ കഴിവതും വേഗം 
അ യ യ് ക്കേ ണ്ട തു മാ ണ് . പു സ്തക ത്തിൽ മുമ്പുള്ള മൂന്നു മാസകാ ല യ ള വിൽ യാതൊരു 
ഉൾക്കു റിപ്പുകളും വരുത്തി യിട്ടില്ലെങ്കിൽ ഇതു സംബന്ധിച്ച ഒരു സാക്ഷ്യ പ്രതം പ്രസ്തുത 
രജിസ്ട്രാർ ജനറലിന് അയയ്ക്കേണ്ടതാണ് . 


11. ജനന - മരണ - വിവാഹങ്ങളുടെ രജിസ്ട്രാർ ജനറൽ താൻ കൈപ്പറ്റിയിട്ടുള്ള വിവാഹസാക്ഷ്യപ്രത 
പുസ്തകത്തിന്റെ ഉൾക്കുറിപ്പുകളുടെ പകർപ്പുകളുടെ സൂചികകൾ മെഷീനിൽ മുദ്രണം ചെയ്ത് 
തുടർച്ചയായ നമ്പറുകളിട്ട് ബയിൻ ചെയ്ത് രജിസ്റ്ററിൽ ചേർക്കേണ്ടതാണ് . ഓരോ വിവാഹ 
ഓഫീസർക്കും പ്രത്യേകം രജിസ്റ്ററുകൾ സൂക്ഷിക്കാവുന്നതോ അല്ലെ ങ്കിൽ ഓരോ വിവാഹ 
ഓഫീസർക്കും ഒരേ രജിസ്റ്ററിലെ പ്രത്യേകം താളുകൾ അനുവദിക്കാവുന്നതോ ആണ് . 


12 വിവാഹ സാക്ഷ്യപ്രത പുസ്തകത്തിൽ നിന്ന് ചട്ടം 11 അനുസരിച്ച് ലഭിച്ചിട്ടുള്ള ഉൾക്കുറിപ്പുകളുടെ 
പകർപ്പുകൾ കാലക്രമമനുസരിച്ച് ഒരു ഫയൽ ബുക്കിൽ ക്രമീകരിക്കേണ്ടതാണ് . ഓരോ വിവാഹ 
ഓഫീസർക്കും വേണ്ടി പ്രത്യേകം ഫയൽബുക്ക് സൂക്ഷിക്കേണ്ടതാണ് . 


13 , ചട്ടം 12 - ൽ പരാമർശിച്ചിട്ടുള്ള സൂചികകളുടെ രജിസ്റ്റർ , റഫറൻസ് നിലവിലെ വർഷത്തെ സംബന്ധി 

ക്കു ന്നതാണെങ്കിൽ എട്ട് അണ ഫീസോ മറ്റു വർഷത്തെ സംബന്ധിക്കു ന്നതാണെങ്കിൽ ഒരു 
രൂപ ഫീസോ ഒടുക്കുന്നതിനു വിധേയമായി ഉചിതമായ എല്ലാ സമയത്തും പരിശോധനയ്ക്ക് 
ലഭ്യമാക്കേണ്ടതാണ് . 


14. രണ്ടു രൂപ ഫീസ് ഒടു ക്കി ക്കൊണ്ട് അപേക്ഷിക്കുന്ന ഏതൊ രാൾക്കും ഫയൽ ബുക്കിൽ 
സൂക്ഷിച്ചിട്ടുള്ള വിവാഹസാക്ഷ്യപ്രത പുസ്തകത്തിൽ നിന്നുള്ള ഉൾക്കുറിപ്പുകളുടെ പകർപ്പുകൾ 
നൽകാവുന്നതാണ് . 


15. ചട്ടം 15 പ്രകാരം നൽകുന്ന ഉൾക്കുറിപ്പിന്റെ പകർപ്പ് ജനന - മരണ - വിവാഹ രജിസ്ട്രാർ ജനറൽ 

സാക്ഷ്യപ്പെടു ത്തേണ്ടതും അത് ഉൾക്കുറിപ്പിനെ സംബന്ധിക്കുന്ന വിവാഹം തെളിയിക്കുന്ന 
തിലേയ്ക്കായി തെളിവിൽ സ്വീകാര്യമായിരിക്കുന്നതുമാണ് . 


16. ജനന - മരണ - വിവാഹങ്ങളുടെ രജിസ്ട്രാർ ജനറൽ സംസ്ഥാനത്തെ എല്ലാ വിവാഹ ഓഫീസർ 
മാരുടെയും പൊതുവായ മേൽനോട്ടം നിർവ്വഹിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


17 


ഫാറം I 


[ ചട്ടം 6 ( ഡി ) കാണുക ) 


നോട്ടീസ് 


( സ്ഥലം ) വിവാഹ ഓഫീസർ മുമ്പാകെ 


1954 - ലെ പ്രത്യേക വിവാഹ ആക്ടിന്റെ കാര്യത്തിൽ 


എ 


ബി 


തമ്മിലുള്ള ഉദ്ദിഷ് വിവാഹം 


തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ 


കാര്യത്തിൽ 


ചെയ്യുന്നതിലുള്ള അപേക്ഷ 


സി 


ഡി 


} 


( പേരും മേൽവിലാസവും നൽകുക ) 


എഫ് 


ആക്ഷേപകൻ 


സ്വീകർത്താവ് 


ഉദ്ദിഷ്ട വിവാഹ നോട്ടീസ് 


20 


എ ബി- യും സി ഡി - യും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതി നുള്ള ഒരു അപേക്ഷ 

തീയതിയിൽ വിവാഹ ഓഫീസർക്കു ലഭിച്ചിട്ടുള്ളതും എന്നാൽ വിവാഹം നടത്തുന്നതിന് 
ഇഎഫ് ചില ആക്ഷേപങ്ങൾ ( മറുപുറത്ത് വിശദീകരിച്ചിട്ടുണ്ട് ) പ്രസ്താവിച്ചിട്ടുള്ളതും പ്രസ്തുത 
ആക്ഷേപത്തിന്റെ സംഗതിയിൽ ഒരു അന്വേഷണം 

തീയതി 
അ ദ്ദേ ഹ ത്തിന്റെ ഓഫീസിൽ വച്ചു നട ത്തു ന്ന തു മാ ണ് . താങ്കൾ , ഉപോ ദ് ബ ല ക മായ എല്ലാ 
രേഖകളുമായും താങ്കളുടെ ഭാഗത്തു നിന്ന് വിസ്തരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സാക്ഷി 
അല്ലെങ്കിൽ സാക്ഷികൾ സഹിതം പ്രസ്തുത ദിവസം രാവിലെ വൈകിട്ട് 

മണിയ്ക്ക് ഹാജരാ 
കണമെന്ന് ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

പ്രസ്തുത ദിവസം താങ്കൾ ഹാജരാകുന്നതിൽ വീഴ്ച വരുത്തിയാൽ താങ്കളുടെ അഭാവത്തിൽ 
അന്വേഷണം നടത്തുന്നതും തീരുമാനമെടുക്കുന്നതുമാണ് . 

താങ്കളുടെ സാക്ഷി വിവാഹ ഓഫീസർ സമൻസ് അയയ്ക്കാത്ത പക്ഷം ഹാജരാകില്ല എന്ന് 
താങ്കൾ അനുമാനിക്കുന്നെങ്കിൽ , അത്തരം സമൻസ് മതിയാവോളം നേരത്തേ അയയ്ക്കുന്നതിനായി , 
നിർണ്ണയിച്ചിട്ടുള്ള പാസസ് ഫീസും സാക്ഷിക്ക് ഉപജീവനത്തിനും യാത്രയ്ക്കു മുള്ള ന്യായ മായ 
ചെലവും സഹിതം താങ്കൾ വിവാഹ ഓഫീസറോട് അപേക്ഷിക്കേണ്ടതാണ് . 


എന്റെ കൈയൊപ്പിലും മുദയിലും നൽകിയിരിക്കുന്നു . 


( ഈ നോട്ടീസിന്റെ 


മറുപുറത്ത് 


ആക്ഷേപം 


സ്ഥലം 


ഒപ്പ് 


വിശദീകരിച്ചിട്ടുണ്ട് ) 


തീയതി 


( മുദ്ര ) 


വിവാഹ ഓഫീസർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18 


KERALA GAZETTE 


Part I -Section ( iv ) 


ഫാറം II 


[ 6 ( ഡി ) വകുപ്പ് കാണുക ) 


സാക്ഷിക്കുള്ള സമൻസ് 


( സ്ഥലം ) വിവാഹ ഓഫീസർ മുമ്പാകെ 


1954 - ലെ പ്രത്യേക വിവാഹ ആക്റ്റിന്റെ സംഗതിയിലും ഉദ്ദിഷ്ട വിവാഹം വിവാഹം രജിസ്റ്റർ 

ചെയ്യുന്നതിനുള്ള അപേക്ഷയുടെ സംഗതിയിലും 


എ ബി യും സി ഡി യും തമ്മിലുള്ള 


( പേരും മേൽവിലാസവും നൽകുക ) 


ഇ എഫ് 


ആക്ഷേപകൻ 


സ്വീകർത്താവ് 


മുകളിലെ വിഷയത്തിൽ 

ന്റെ താൽപര്യാർത്ഥം തെളിവു നൽകുന്നതിനായി 
താങ്കളുടെ ഹാജർ ആവശ്യമാകുകയാൽ , 20 

തീയതി രാവിലെ വൈകുന്നേരം 
മണിക്ക് താങ്കൾ എന്റെ മുമ്പാകെ നേരിട്ട് ഹാജരാകുകയോ താഴെപ്പറയുന്ന രേഖ എന്റെ മുമ്പാകെ 
ഹാജരാക്കുന്നതിന് ഇടയാക്കുകയോ ചെയ്യണമെന്ന് ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


നീതിപൂർവ്വകമായ ന്യായീകരണം കൂടാതെ ഈ സമൻസ് പാലിക്കുന്നതിൽ താങ്കൾ വീഴ്ച 
വരുത്തുന്നപക്ഷം , ഹാജരില്ലായ്മയ്ക്ക് 1908 - ലെ സിവിൽ നടപടി നിയമസംഹിതയിലെ ഓർഡർ XVI ചട്ടം 
12 - ൽ പ്രതിപാദിച്ചിട്ടുള്ള അനന്തരഫലങ്ങൾക്ക് താങ്കൾ വിധേയനാകുന്നതാണ് . 


മേൽപ്പറഞ്ഞ ദിവസം ഹാജ രാ കു ന്ന തിൽ താങ്കൾ വീഴ്ച വരു ത്തു ന്ന പക്ഷം , താങ്കളുടെ 
അഭാവത്തിൽ അന്വേഷണം നടത്തുന്നതും തീരുമാനമെടുക്കുന്നതുമാണ് . 


എന്റെ കൈയൊപ്പിലും മുദയിലും നൽകിയിരിക്കുന്നു . 


സ്ഥലം : 


തീയതി : 


വിവാഹ ഓഫീസർ 


( മുദ്ര ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


19 


ഫാറം III 


( ചട്ടം 7 ( എ ) കാണുക ) 


1954 - ലെ പ്രത്യേക വിവാഹ ആക്റ്റ് , ( 1954 - ലെ 43 -ാം കേന്ദ്ര ആക്ട് ) വകുപ്പ് 15 

പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ 


1 . 


കക്ഷികളുടെ പേര് 


എ ബി ( ഭർത്താവ് ) 


സി ഡി ( ഭാര്യ ) 


2 . 


വയസ്സും ജനനത്തീയതിയും 


ഭർത്താവ് 


ഭാര്യ 


3 . 


സ്ഥിരമായ താമസസ്ഥലം 


4 . 


നിലവിലെ താമസസ്ഥലം 


t +++++++++++++++ 


5 . 


വിവാഹത്തിനു മുമ്പ് കക്ഷികൾക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ 


6 . 


എ ബി യും സി ഡി യും തമ്മിലുള്ള വിവാഹത്തിന്റെ ഒരു ചടങ്ങ് 

തീയതിയിൽ 
സ്ഥലത്തുവച്ച് നടന്നിട്ടുണ്ടെന്നും മുകളിൽ സൂചിപ്പിച്ച തീയതി മുതൽ ഞങ്ങൾ ഭാര്യയും 
ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചു വരുന്നതാണെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു . 


( i ) 


ഈ അപേക്ഷയിൽപ്പറ ഞ്ഞിട്ടുള്ള തീയതി യിൽ ഞങ്ങൾ ഇരു വർക്കും ഒന്നിൽക്കൂടു തൽ 
ജീവിതപങ്കാളി ജീവിച്ചിരിപ്പില്ല എന്നും . 


( ii ) 


ഞങ്ങൾ ഇരുവരും ജഡബുദ്ധിയായിട്ടുള്ളവരോ ചിത്തഭ്രമമുള്ളവരോ അല്ലെന്നും . 


( iii ) 


ഈ അ പേ ക്ഷ യുടെ തീയതിയിൽ ഞങ്ങൾ ഇരു വർക്കും ഇരു പ ത്തി യൊന്ന് വയസ്സ് 
പൂർത്തിയായിട്ടുണ്ടെന്നും . 


( iv ) 


ഞങ്ങൾ നിരോധിത ബന്ധത്തിന്റെ ഡിഗ്രിയിൽപ്പെട്ടവരല്ലെന്നും 1954 - ലെ പ്രത്യേക വിവാഹ 
ആക്റ്റ് ( 1954 - ലെ 43 -ാം കേന്ദ്ര ആക്ട് ) നിലവിൽ വരുന്നതിനു മുമ്പായി ഞങ്ങളുടെ വിവാഹം 
നടന്നിട്ടുള്ളതും ഞങ്ങൾ ഇരുവരും മേൽപ്രസ്താവിച്ച് ആക്റ്റ് പ്രകാരം നിരോധിതബന്ധത്തിന്റെ 
ഡിഗ്രിയിൽപ്പെട്ടവരാണെന്നിരുന്നാലും ഞങ്ങളിൽ ഓരോരുത്തർക്കും ബാധകവും പ്രാബല്യത്തി 
ലുള്ളതുമായ നിയമം , ആചാരം അല്ലെങ്കിൽ മാമൂൽ അനുസരിച്ച് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം 
അനുവദിച്ചിട്ടുള്ളതാണെന്നും , 


കുറിപ്പ് : - ബാധകമല്ലാത്തത് വെട്ടിക്കളയേണ്ടതാണ് . 


( 1 ) 


ഞങ്ങൾ ഈ അപേക്ഷയുടെ തീയതിയ്ക്ക് തൊട്ടുമുമ്പായി മുപ്പതു ദിവസത്തിൽ കുറയാത്ത ഒരു 
കാലയളവിൽ ............. 

സ്ഥലത്തുള്ള വിവാഹ ഓഫീസറുടെ അധികാരപരിധിയിൽ 
താമസിച്ചുവരികയാണെന്നും 


ഞങ്ങൾ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു . 


മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഞങ്ങളുടെ അറിവിലും വിശ്വാസത്തിലും ശരിയാണെന്ന് 
കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു . 


സ്ഥലം : 


തീയതി : 


ഒപ്പ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


20 


KERALA GAZETTE 


Part I -Section ( iv ) 


ഫാറം IV 


[ ചട്ടം 11 കാണുക ) 


സാക്ഷ്യപത്രത്തിന്റെ ഫാറം 


ആയി 


ഈ ഓഫീസിലെ വിവാഹ സാക്ഷ്യപ്രത പുസ്തകത്തിലെ ക്രമനമ്പർ 
നൽകിയിട്ടുള്ള മേൽപ്പറഞ്ഞ ഉൾക്കുറിപ്പുകൾ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളതും കഴിഞ്ഞ മൂന്നുമാസങ്ങളിൽ 
അവസാനിച്ചതുമായ വിവാഹസാക്ഷ്യപ്രത പുസ്തകത്തിലെ ഉൾക്കുറിപ്പുകളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു . 


അല്ലെങ്കിൽ 


അവസാന മൂന്നു മാസങ്ങളിൽ ഈ ഓഫീസിലെ വിവാഹ സാക്ഷ്യ പ്രത പുസ്തകത്തിൽ 
യാതൊരു ഉൾക്കുറിപ്പുകളും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു . 


സ്ഥലം : 


തീയതി : 


ഒപ്പ് 


( ശരിത്താർജ്ജമ ) 


ബി . പ്രതാപചന്ദ്രൻ , 
അഡീഷണൽ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 . 


Digitally signed by Salim A 
Date : 2021.12 28 04:04:43 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


